Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg . No. KL / TV ( N )/ 634/ 2018- 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


h 


: 


് 


GOVERNM 


. 
കേര 


ാർ 


രള സർക 
VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2019 സെപ്റ്റംബർ 3 
3rd September 2019 

1195 ചിങ്ങം 18 
18th Chingam 1195 

1941 ഭാദം 12 
12th Bhadra 1941 


Vol . VIII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Dairy Development Department 


ആലപ്പുഴ ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി 

ആല പ്പുഴ ജില്ല യിൽ ചേർത്തല താലൂക്കിൽ 
- ഡയറക്ടറുടെ നടപടിക്രമം 

തെക്കാട്ടുശ്ശേരി ബ്ലോക്കിലെ അരൂക്കുറ്റി പഞ്ചായത്തിൽ 
( ഹാജർ : കെ . ജി. ശ്രീലത ) 

പ്രവർത്തിച്ചിരുന്ന വടു തല ക്ഷീരോൽപാദക സഹകരണ 

സംഘം ക്ലിപ്തം നമ്പർ എ . 216 ( ഡി ) ആപ്കോസ്, ചേന്നം 
നമ്പർ സി -1269/ 2015 . 

2019 ജൂ ലൈ 19 . 

പള്ളിപ്പുറം പഞ്ചായത്തിൽ പ്രവർത്തിച്ചിരുന്ന തിരു നല്ലൂർ 
വിഷ യം : - ക്ഷീര വികസന വകുപ്പ്- ആലപ്പുഴ - 

ക്ഷീരോൽപാദക സഹ ക രണ സംഘം ക്ലിപ് തം നമ്പർ 
തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് വടുതല ക്ഷീരോൽപാദക 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എ . 216 ( ഡി ) 

എ . 166 ( ഡി ) ആപ് കോ സ് എന്നീ ക്ഷീര സംഘങ്ങ ൾ 
ആപ്കോ സ്, തിരുനല്ലൂർ ക്ഷീരോൽപാദക വർഷ ങ്ങ ളായി പ്രവർത്ത ന ര ഹി ത മാ വു കയും തുടർന്ന് 
സഹ ക രണ സംഘം ക്ലിപ് തം നമ്പർ പ്രവർത്തിപ്പിക്കു വാൻ യാതൊരു സാദ്ധ്യ തയും 
എ . 16 6 ( ഡി ) ആപ് കോ സ് എന്നീ ക്ഷീര 
സംഘങ്ങൾ സമാപ്തീകരിച്ചുകൊണ്ട് ഇതിനാൽ 

ഇല്ലാത്തതിനാലും ടി സംഘത്തെ സംബന്ധിച്ചുള്ള യാതൊരു 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 

രേഖകളും ലിക്വിഡേറ്റർക്ക് ലഭ്യമാകാത്ത സാഹചര്യത്തിലും 
പരാമർശം: - (1) ക്ഷീര വികസന വകുപ്പ് ഡയറക്ടറുടെ 

ടി സംഘം സമാ പ് തീ ക രി ക്കു ന്ന തിനുള്ള നട പ ടി കൾ 
സി /13905 / 2015 നമ്പർ കത്ത് . 

സ്വീക രി ക്കു ന്ന തി നായി പരാമർശം ( 1 ) പ്രകാരം 
(2) ഈ ഓഫീസിലെ 17- 5-2019 -ാം തീയതിയിലെ 

ലിക്വിഡേറ്ററായി നിയമിച്ചിരുന്ന തൈക്കാട്ടുശ്ശേരി ക്ഷീരവികസന 
സി / 1269 / 2015 നമ്പർ ഉത്തരവ്. 

ഓഫീസർ പരാ മർശം ( 2 ), ( 3 ) എന്നിവ പ്രകാരം ടി . 
(3) തെക്കാ ട്ടു ശ്ശേ രി ക്ഷീര വി ക സ ന - സംഘങ്ങൾ സമാപ്തീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു 
ഓഫീസറുടെ ( ലിക്വിഡേറ്റർ) 27 - 6 -2019 - ലെ വരുന്നതിനാൽ ഇതിൻമേൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
104/ 2019,105 / 2019 നമ്പർ കത്തുകൾ. 

ആക്ഷേപമുള്ളപക്ഷം രണ്ട് മാസത്തിനുള്ളിൽ ലിക്വിഡേറ്ററായ 
( 4) കേരള ഗസറ്റ് വിജ്ഞാപനം വാല്യം തൈക്കാട്ടു ശ്ശേരി ക്ഷീരവികസന ഓഫീസറെ രേഖാമൂലം 
- 8 ( നമ്പർ 26) തീയതി 25 - 6 - 2019 . 

അറിയിക്കേണ്ടതാണെന്നും യാതൊരു ആക്ഷേപവും നിശ്ചിത 
Gaz. No. 36 /2019/DTP (Dairy Development). 

229 


3rd SEPT. 2019 ] 


DAIRY DEVELOPMENT DEPARTMENT 


തീയതിയിൽ ലഭിക്കുന്നില്ലായെങ്കിൽ ഇനിയൊരു അറിയിപ്പ് 
കൂടാതെ സംഘം സമാപ്തീകരിക്കുന്നതാണെന്നും കാണിച്ച് 
പരാമർശം ( 1) പ്രകാരം കേരള ഗസറ്റിൽ വിജ്ഞാപനം 
നൽകിയിരുന്നു . സംഘം സമാപീകരിക്കുന്നതിന് തുടർന്നുള്ള 
നട പ ടികൾ പൂർത്തീ ക രിച്ച് പരാമർശം ( 3 ) പ്രകാരം 

തൈക്കാട്ടുശ്ശേരി ക്ഷീരവികസന ഓഫീസർ ( ലിക്വിഡേറ്റർ) 
അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

ഉത്തരവ് 


മേൽ പരാമർശ പ്രകാരം വർഷങ്ങളായി പ്രവർത്തന 
രഹിതമായിരുന്ന ചേർത്തല താലൂക്കിൽ തെക്കാട്ടുശ്ശേരി 
ബ്ലോക്കിലെ അരൂക്കുറ്റി പഞ്ചായത്തിൽ പ്രവർത്തിച്ചിരുന്ന 
വടുതല ക്ഷീരോൽപാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
എ . 216 ( ഡി ) ആപ് കോ സ് , ചേർത്തല താലൂക്കിൽ 

തെക്കാ ട്ടു ശ്ശേരി ബ്ലോക്കിലെ ചേന്നം പള്ളിപ്പുറം 
പഞ്ചായത്തിൽ പ്രവർത്തിച്ചിരുന്ന തിരുനല്ലൂർ ക്ഷീരോൽപാദക 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എ . 166 ( ഡി ) ആപ്കോസ് 
എന്നീ ക്ഷീര സംഘങ്ങൾ തുടർന്ന് പ്രവർത്തിപ്പിക്കു വാൻ 
യാതൊരു സാദ്ധ്യതയുമില്ലായെന്ന്ഉത്തമ ബോദ്ധ്യമുള്ളതിനാൽ 
1969 - ലെ കേരള സഹകരണ നിയമത്തിലെ വകുപ്പ് 74 പ്രകാരം 
ടി സംഘ ത്തിന്റെ പ്രവർത്തനം സമാ പീകരിച്ചു കൊണ്ട് 
( ര ജി സ് ട്രേ ഷൻ റദ്ദ് ചെയ്തു കൊണ്ട്) ഇതിനാൽ 
ഉത്തരവാകുന്നു . 


ക്ഷീരവികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, 
ആലപ്പുഴ. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


230 


